Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No . KL/ TV ( N )/ 634/2015- 17 


GOVERN 


ക 


കാർ 


Sരള സർക് 

WMENT OF 


T OF KER 


tl cf Kk daly 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 


വാല്യം 4 ) 


- ചൊവ്വ 


2015 ഫെബ്രുവരി 10 
10th February 2015 

1190 മകരം 27 
27th Makaram 1190 


നമ്പർ 


Vol. IV 


) 


No. 


Thiruvananthapuram , 

Tuesday 


1936 മാഘം 21 
21st Magha 1936 


PART II 


Stores Purchase 
Industrial Training Department 


ദർഘാസ് പരസ്യം 


നമ്പർ എ7/ 2060/ 2014 . 


2015 ജനുവരി 16 . 


വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഐ . ടി . ഐ ., ആറ്റിങ്ങ്ലിലെ Diesel Mechanic 
Trade - ലേക്ക് ആവശ്യമായ ഉപക ര ണ ങ്ങൾ വിതരണം ചെയ്യുവാൻ താൽപ്പര്യമുള്ള സ്ഥാപന ങ്ങളിൽനിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് നമ്പർ- എ7/ 2060/ 14 (2). 


ദർഘാസ് ഫോറത്തിന്റെ വില : 


ഒറിജിനൽ " 400 + വാറ്റ് @ 5 %. 


ഡ്യൂപ്ലിക്കേറ്റ് - 200 + വാറ്റ് @ 5 %. 


ദർഘാസ് ഫോറം വിൽപനയുടെ അവസാന തീയതിയും സമയവും - 15 - 2 - 2015, 1 മണി. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 15 - 2 - 2015, 3 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 15- 2 - 2015, 4 മണി. 


ദർഘാസുകളുടെ കവറിനു പുറത്ത് ദർഘാസ് നമ്പരും തീയതിയും എഴുതേണ്ടതാണ്. ദർഘാസുകൾ പ്രിൻസിപ്പാൾ, 
ഐ . ടി. ഐ ., ആറ്റിങ്ങൽ എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. താമസിച്ചു വരുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ നിശ്ചയിച്ച സമയത്ത് അപ്പോൾ ഹാജരായിരിക്കുന്ന ദർഘാസുകാരുടേയോ അവർ ചുമതല 
പ്പെടുത്തിയിരിക്കുന്ന പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന് നിശ്ചയിച്ചിട്ടുള്ള വില ( 420) അടച്ച് അപേക്ഷിക്കേണ്ടതാണ്. വില പ്രിൻസിപ്പാളിന്റെ പേരിൽ 
മണിയോർഡർ ആയും അയയ്ക്കാവുന്നതാണ്. ഡാഫ്റ്റ്, ചെക്ക്, പോസ്റ്റൽ ഓർഡർ എന്നീ രീതികളിൽ ദർഘാസ് വില 
സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാവുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ നിശ്ചിത 
തുക ( 210 ) അടച്ച് ആവശ്യപ്പെടാവുന്നതാണ്. ദർഘാസ് വില യായി അടച്ച തുക യാതൊരു കാരണവശാലും തിരിച്ചു 
നൽകുന്നതല്ല. പൂരിപ്പിച്ച് ടെൻഡറിനോടൊപ്പം രേഖപ്പെടുത്തുന്ന മൊത്തം വിലയുടെ 1 % തുക ഇ . എം. ഡി.യായി സമർപ്പിക്കേ 
ണ്ടതാണ്. 


- ദർഘാസ് ഫോറത്തിൽ കൊടുത്തിട്ടുള്ള കരാർ മാതൃകയിൽ 100 - ന്റെ കേരള സർക്കാർ മുദ്രപത്രത്തിൽ കരാർ ഒപ്പിട്ട് 
ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും കാരണംകൂടാതെ നിരസിക്കുന്നതിനുമുള്ള 
അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 
No. A7/2060/2014. 

16th January 2015. 


Sealed competitive tenders are invited for the supply of Welding Accessories for Diesel Mechanic Trade , 
for ITI, Attingal . 


Package - 2 . 


Tender No . -- A7/ 2060 /14( 2 ). 


Cost of tender form : 


Original — 400 + VAT @ 5 % . 


Duplicate = 200 + VAT @ 5 % . 


Last date and time of sale of tender form — 15 - 2 - 2015 , 1 p . m . 


Last date and time of receipt of sealed tender — 15 -2-2015 , 3 p. m . 


Date and time and opening of sealed tender - 15- 2- 2015 , 4 p . m . 


The cost of tender form will be accepted only by cash or money order. The tender should be superscribed with 
tender number and date and addressed to the Principal, ITI, Attingal , Pin -695 101. Late tenders will not be accepted . 
1 % of the total cost should be enclosed as Earnest Money Deposit . The tender in original should be accompanied with 
preliminary agreement in Kerala Stamp Paper worth of ` 100 otherwise the tender will not be considered . Validity period 
of price quoted should be 3 months from the date of opening of the tender, otherwise will be rejected . Stamp paper will 
be forwarded to the firm outside Kerala if required by remitting 125 separately by Money Order. Tender forms are not 
transferable . The form can be had on payment of 25 % of the cost of form to the firms having SSI registration . Further 
details if necessary, please contact to the above mentioned address during working hours . 


List of Items 


Trade :Mechanical Diesel -2 (1 + 1) Units 


Name of the 
Item as per 
syllabus 


Recommended 
Specification 


Quantity 
Required 

as per 
syllabus 
for 2 ( 1 + 1 ) 

Units 


| (3) 


Pack -6 Welding equipments 


2 Nos . 


Blow Lamp 1 litre Kerosene , refillable type 
In Pair, Medium size (In set) 


5 Nos . 


Blow Lamp 1 litre 
Gloves for Welding (Leather and 
Asbestos ) 
| Gas Welding Table 1220mm x 760mm 


With suitable metal made , fire brick covering on top 


2 Nos . 


1 No. 


Welding plant Oxy Acetylene complete 
(high pressure ) 


1. Oxygen and acetylene cylinders: Oxygen cylinder 

with cap - capacity 7cu m brand new , empty, high 
presure , seamless steel gas cylinders, flat type , 
concave bottom cylinders as per , IS 7285 (part 2 ) 
2004 . Complete with neck ring and valve and cap , 
valve as per IS 3224 , painted as specified under 
gas cylinder rules 2004 , supported with manufa 
ctures test certificate and approval from chief 
controller of explosives -Govt. of India , Nagpur. 
The test certificate should be valid for 5 years . 


Dissolved acetylene cylinder with cap -capacity 
6cu .m Brand new , empty , high presure, seamless 
steel gas cylinders , flat type , concave bottom 
cylinders as per, IS 7285 (part 2) 2004 . Complete 
with neck ring and valve and cap , valve as per 
IS 3224 , painted as specified under gas cylinder 
rules 2004 , supported with manufactures test 
certificate and approval from chief controller of 
explosives -Govt. of India , Nagpur. The test 

certificate should be valid for 2 years . 
3. High Pressure welding torch No. 2 ( ISI) with 

nozzle no. 1, 2 , 3, 5 and 7. Gas welding blow pipe 
( torch ) with flash back arrester for versatile 
applications using oxygen and acetylene gases. 
Five different nozzle nos. of 1, 2 , 3 , 5 and 7 
Maximum plate thickness that can be welded 

35mm , tip thread :M10 x 1. 
4 . Trolley for cylinders — 1 No. 
5 . Adjustable spanner 10 inch — 1 No . 
6 . Spindle key — 1 No . 
7. Spark lighter — 1 No . 
8 . Oxygen gas rubber hose inside dia - 8mm 151, 

Blue colour- 10 mtrs long 
9. Acetylene gas rubber hose inside dia -8mm 151, 

Red colour- 10 mtrs long 
10 . Two stage Oxygen reguator ( should confirm 

IS 6901 — 1 No. 
11. Two stage Acetylene regulator (should confirm 

IS 6901) — 1 No. 
Transformer welding set with accessories 

General 
(1) Tyristorised power source 
(2) air-cooler machine 
(3) linear current indicator scale , 
(4) class A - insulation with suitable buffering material 

for thermal resistance . 
(5) light weight and compact 
(6) protection class-IP 23 

INPUT 


rmer 


No. 1 


Welding Transformer 
( 150 -300 Amps) 


(1) Supply Voltage- 415v, 3 phase 50 HZ AC 
(2) rated input current-63A 
(3) rated input KVA - 15KVA 

OUTPUT 
(1) Output characteristics -constant current 
(2) range of welding current -60 -300A 
(3) open circuit voltage- 66v (maximum ) 
(4) power factor- 0.6 
( 5) maximum output ( a) 60 % 

duty cycle -0 -400A 
( b) 100 % duty cycle- 230A 
Accessories 
welding cable (copper 50 sq. mm .) 

with holder - -5M1 No . 
(2) return cable (copper 50 sq. mm .) 

-- with clamp 5M - 1 No . 
(3) power cable _ 5M - 1 No. 


Industrial Training Institute, 
Attingal . 


( Sd.) 
Principal. 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഇ4/ 30 / 2015. 

2015 ജനുവരി 21. 
വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആറ്റിങ്ങൽ ഐ . ടി . ഐ .- യിലെ മെക്കാനിക്ക് ഡീസൽ 
ട്രേഡിന് അഫിലിയേ ഷൻ ലഭിക്കുന്നതിനുവേണ്ടി ടൂൾസ് ആന്റ് എക്വിപ്മെന്റസ് വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ള 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും ഇനവും- - ഇ4/ 01/ 2015 /ടൂൾസ് ആന്റ് പ്ലാന്റ് സ് മെക്കാനിക്കൽ ഡീസൽ ട്രേഡിലേക്ക് ജനറൽ മെഷീനുകൾ. 
നിരതദ്രവ്യം- 3,230. 
ദർഘാസ് ഫോറത്തിന്റെ വില (5 % വാറ്റ് ഉൾപ്പെടെ) : 

ഒറിജിനൽ " 630 . 

ഡ്യൂപ്ലിക്കേറ്റ്- 315 . 
ദർഘാസ് ഫോറം വില്പനയുടെ അവസാന തീയതിയും സമയവും 20 - 2 - 2015, 3 മണി. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 20 - 2 - 2015 , 5 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 21- 2 - 2015, 11 മണി. 

ദർഘാസ് വില പണമായിട്ടോ മണിയോർഡറായിട്ടോ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസ് നമ്പർ, തീയതി എന്നിവ 
രേഖപ്പെടുത്തിമുദ്രവെച്ച കവറുകൾ ഡയറക്ടർ, വ്യാവസായിക പരിശീലന വകുപ്പ്, ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്, 
ശാന്തി നഗർ, തിരുവനന്തപുരം- 1 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. താമസിച്ചുവരുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 
ഒറിജിനൽ ദർഘാസ് പ്രമാണത്തോടൊപ്പം മേൽപ്പറഞ്ഞ തുക നിരതദ്രവ്യമായും 100 - ന്റെ വിലയുള്ള കേരള സർക്കാർ 
മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ മൂന്ന് മാസം വരെ 
വില നിരക്ക് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കണം. അല്ലാത്ത ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
കേരളത്തിനു പുറത്തുള്ള കമ്പനികൾക്ക് മുദ്രപതം ആവശ്യമുണ്ടെങ്കിൽ 125 മണിയോർഡറായി അയച്ചു തന്നാൽ ഈ 
ആഫീസിൽ നിന്നും മുദ്രപത്രം വാങ്ങി അയച്ചു തരുന്നതാണ്. (മണിയോർഡർ മാത്രമേ സ്വീകരിക്കുകയുള്ളു). ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് സമർപ്പിക്കുന്ന ഐറ്റങ്ങളിൽ ISI/ BIS സ്പെസിഫിക്കേഷൻ ഉള്ളവയ്ക്ക് 
മുൻഗണന നൽകുന്നതാണ്. വിശദവിവരങ്ങൾ www.det. kerala .gov.in , www.kerala. gov.in /tender എന്നീ വെബ്സൈറ്റുകളിൽ 
ലഭ്യമാണ്. 
No. E4/30/2014. 

2 1st January 2015. 


Sealed competitive tenders are invited for the supply of tools, Equipments and Machinery required for getting 
affiliation of various trades of ITIs in the State. 


Tender No. and Item — E4 /227/2014 — Tools and Plants requirement-General Machines for Mechanical Diesel Trade . 


Earnest Money Deposit — 3 ,230 . 
Cost of tender form ( including 5 % VAT ): 

Original - 630 . 

Duplicate — 315. 
Last date and time of sale of tender form — 20 -2-2015, 3 p. m . 
Last date and time of receipt of sealed tender form — 20 -2 -2015 , 5 p. m . 
Date and time and opening of sealed tender - 21- 2- 2015 , 11 a. m . 

The cost of tender form will be accepted only by cash or Money Order. The tender should be superscribed with 
tender number and date and addressed to the Director of Training, Industrial Training Department, KSHB , Shanthinagar, 
Thiruvananthapuram - 1 . Late tenders will not be accepted . The above menioned amount should be enclosed as Earnest 
Money Deposit . There must be a Validity period of theree months from the date of opening the tenders. Otherwise the 
tenders will be summarily rejected . The tenders in original should be accompanied with preliminary agreement in Kerala 
Stamp Paper worth 100 (Rupees One Hundred only ), otherwise the tender will not be considered . The Stamp Paper will 
be forwarded to the firms outside Kerala if required by remitting . 125 separately by Money Order . ( 25 is intended to 
cover postage and incidental expenses ). Detailed specification of items required can be obtained from the office of the 
undersigned during office hours. The tendered items must have ISI/BIS specification , otherwise the tender will not be 
considered . The details are available in the website www .det.kerala . gov . in , www.kerala . gov .in /tender. 


Training Directorate , 
KSHB , Shanthinagar, 
Thiruvananthapuram - 1. 


(Sd .) 


For Director of Training . 


